Regn .No. KERBIL /2012/45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
- KLITV ( N )/12 / 12 -14 


GOVERN 


കരള 


9ള സർ 


ക്കാർ , 


INMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ 


11th September 2012 
2012 സെപ്റ്റംബർ 11 
20th Bhadra 1934 
1934 ഭാദം 20 


വാല്യം 1 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേല പരസ്യം 


നമ്പർ സി7- 27241/ 12 . 


2012 ആഗസ്റ്റ് 6. 


- പത്ത നം തിട്ട ജില്ല യിൽ റാന്നി താലൂക്കിൽ റാന്നി 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 6 - ൽ റീസർവെ നമ്പർ 42 / 9 - ൽപെട്ട 
സർക്കാർ പുറമ്പോക്കിൽ നിന്നിരുന്ന തേക്കുമരം 28- 9 - 2012 -ാം 
തീയതി പകൽ 11 മണിക്ക് റാന്നി വില്ലേജ് ഓഫീസിൽ വെച്ച് 
ജില്ലാ കളക്ടറോഅദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പരസ്യമായി ലേലംചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യം കെട്ടിവെച്ച് 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ രൂപയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താത്കാലിക 
മായി ഉറപ്പിക്കുന്നതും. ലേലതുക മുഴുവനും നികുതിയടക്കം 
അപ്പോൾത്തന്നെ അടക്കേണ്ടതുമാണ്. ലേലം സ്ഥിരീകരിച്ച് 15 
ദി വ സ ത്തി നകം ടി തടി സ്വന്തം ചില വിൽ ആർക്കും 
നാശനഷ്ടമുണ്ടാക്കാത്ത രീതിയിൽ കക്ഷി ടി സ്ഥലത്തുനിന്നും 
നീക്കം ചെയ്യേണ്ട താ ണ്. സാധാരണ സർക്കാർ ലേലം 
സംബന്ധിച്ച് എല്ലാ നിബ ന്ധ ന കളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 

തടി വിവരം 


ഇനം 


തേക്ക് 


നീളം 
തടി 


- 


- 14 മീറ്റർ 
1.281 എം 

( ഒപ്പ്) 
ജില്ലാകളക്ടർ(i/c.). 


കളക്ടറേറ്റ്, 
പത്തനംതിട്ട. 


